Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. mal. MMID 
KL / TV ( N )/ 12 /2009- 2011 


सत्यमेव जयते 


GOVERNO 


- 
കേര 


og mudah 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


28th June 2011 

2011 200 28 
7th Ashadha 1933 
1933 6 045000 7 


beijo 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Marine Department 


(1) 


(2 ) 


(3 ) 


2 


2 /AEE/2011 - 12 — NFH - Right for 
Collecting Landing charges from 
Neendakara / Sakthikulangara sides 


2 .5 % of 
Quoted 
rate 


TENDER NOTICE 
No . D1/Gen./2009/ AEE . 

14th June 2011. 
The Assistant Executive Engineer , Harbour 
Engineering Sub Division , Sakthikulangara, Kollam for and 
on behalf of the Governor of Kerala invite competitive 
tenders in sealed covers for the following works from 
registered Contractors/ Firms C class and above of any 
State PWD , Irrigation Department, Central Public Works 
Department through Registered Post or Speed Post. The 
tenders submitted through any courier service will not be 
considered . 


3 3/AEE /2011- 12 — NFH — Periodical 800 

Painting of Roof truss of semi 
permanent Auction Hall and providing 
grills for electrical cabin of Auction 
Halls at Sakthikulangara — 30 ,971 

Cost of tender forms 400 + VAT for Sl. Nos . 1, 3 
and * 700 + VAT for Sl. No. 2 . 

Class of tenderer — “ C and above for Sl. Nos . 1 , 3 
and should be produced a Solvency Certificate worth 

50 ,000 and a copy of Electoral I. D . card for Sl. No. 2 . 


SI 


E . M . D . 


No. 


Tender No. and Name of work 
and Probable amount 

of contract 


(1) 


( 3) 


Period of completion — One month for Sl. Nos. 1, 3 
and for one year for Sl. No. 2 . 


1 


1,350 


1/ AEE/2011- 12 — NFH — Periodical 
Maintenance — Painting the roof truss 
of Auction hall No. I at Neendakara 

52,555 


The tender forms can be had from the office of the 
undersigned on all working days from 27 -6 - 2011 to 
30 -6 -2011 upto 1 p . m . on application in writing, proving 
the eligibility and on payment of cost and VAT. Tenders 


25th JAN . 2011 ] 


MARINE DEPARTMENT 


- 112 


- ( 1) 


3 


3 / എ . ഇ . ഇ . / 2011 - 12 - നീണ്ടകര മത്സ്യ 
ബന്ധന തുറമുഖം - ശക്തികുളങ്ങരയിലെ 

സെമി പെർമനന്റ് ലേല ഹാളിന്റെ റൂഫ് 
ട്രസ്സ് പെയിന്റിംഗും ഇലക്ട്രിക്കൽകൺട്രോൾ 
പാനലുകൾക്ക് ഗ്രിൽ വച്ച് പിടിപ്പിക്കുന്ന 
പ്രവൃത്തി_ R 30,971 


800 


for the work shall be submitted in sealed cover with 
superscription of the name of work on or before 3 p . m . 
on 30 -6 - 2011 by Registered Post or Speed Post to the 
Assistant Executive Engineer, Harbour Engineering 
Sub Division , Sakthikulangara, Kollam . Tenders that are 
received after 3 p . m . on 30 -6 - 2011 due to postal delay or 
on any other reasons will not be considered . Department 
will not be responsible for any such delays . If the last 
date of receipt of tender happens to be a holiday , tender 
will be accepted up to 3 p . m . on the next working day . 
Preliminary Agreement signed in Kerala Stamp Paper worth 
* 100 and document for required EMD pledged in favour 
of the Assistant Executive Engineer, Harbour Engineering 
Sub Division , Sakthikulangara are also to be submitted 
along with the tender. The tender submitted without 
Preliminary Agreement and required EMD will be rejected 
outright. The tenders will be opened at 3 .30 p . m . on the 
last date of receipt of tender in the presence of tenderers / 
authorised agents. All the conditions in the Kerala PWD 
and all other conditions prevailing for considering the 
tender will be applicable to these tenders also . 
Government Order No . (Rt.) 255 / 2004 / F & PD dated 
29 -6 - 2004 and allied orders are applicable for these 
tenders. The undersigned reserves the right to reject the 
application for issue of tender forms and also the 
submitted tender of any tenderer without showing any 
reason . 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ഹാർബർഎഞ്ചിനീയറിംഗ് 
സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
താഴെ പറയുന്ന പ്രവൃത്തികൾക്കായി സംസ്ഥാന പൊതുമരാമ 

ത്ത് വകുപ്പ്, ഇറിഗേഷൻ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് 
വകുപ്പ് എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുളള കരാറുകാരിൽ 
നിന്നും മത്സരസ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 

കൊള്ളുന്നു . കൊറിയർ സർവ്വീസുകൾമുഖേനയോ നേരിട്ടോ 
ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 3- നും 
400 + വാറ്റ്, ക്രമനമ്പർ 2- ന് ? 700 + വാറ്റ്. 
-- കരാറു കാരന്റെ ക്ലാസ്സ്- കമനമ്പർ 1- നും 3 - നും 
- " സി യും അതിനുമുകളിലും, ക്രമനമ്പർ 2 - ന് ? 50,000 - ന്റെ 

സോൾവൻസി സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് 
എന്നിവ ഹാജരാക്കുക. 

- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1- നും 
- 3 - നും 1 മാസം, ക്രമനമ്പർ 2 - ന് ഒരു വർഷത്തേക്കുവേണ്ടി. 

- ദർഘാസ് പ്രമാണങ്ങളും വിശദവിവരങ്ങളും അസിസ്റ്റന്റ് 
- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് 
സബ് ഡിവിഷൻ, ശക്തികുളങ്ങര കാര്യാലയത്തിൽ നിന്നും 
27 - 6 - 2011 മുതൽ 30 - 6 - 2011 ഉച്ചയ് ക്ക് 1 മണിവരെ 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൊക്കമൊടുക്കി രേഖാമൂലം 
അപേക്ഷിച്ചാൽ നൽകുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
- 30 - 6 - 2011, 3 മണിവരെ സ്വീകരിക്കു ന്ന താ ണ്. ദർഘാസ് 
പ്രമാണങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. ദർഘാ സ് ( പമാണത്തോടൊപ്പം ? 100 
വിലയ്ക്കുള്ള കേരള മുദ്രപ്പത്രത്തിലുള്ള പ്രാഥമിക ഉടമ്പടിയും 
ആവശ്യമായ നിരതദ്രവ്യം ഡിമാന്റ് ഡാറ്റ്/ സേവിംഗ്സ് ബാങ്ക് 
ഡെപ്പോസിറ്റ് എന്നീ രൂപത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ, 
- ശക്തികുളങ്ങരയുടെ പേരിൽ മാറാവുന്ന രീതിയിൽ ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ 30-6-2011 വൈകുന്നേരം 3.30- ന് 
ഹാജരുളള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധി 
ക്കുന്നതാണ്. ദർഘാസ് ദിവസം ഏതെങ്കിലും കാരണവശാൽ 
അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് 
പരി ശോ ധി ക്കു ന്ന താ ണ് . ഈ ദർഘാ സ് കേരള 
സർക്കാരിന്റെ നില വിലുള്ള എല്ലാ നിയ മ ങ്ങൾക്കും 
വിധേയമായിരിക്കും. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


- നിരത് 
ദ്രവ്യം 


(1) 


1/ എ . ഇ . ഇ . | 2011- 12 - നീണ്ടകര മത്സ്യ 
ബന്ധന തുറമുഖം നീണ്ടകരയിലെ ലേല 
ഹാൾ നമ്പർ 1- ന്റെ റൂഫ് ട്രസ്സ് പെയിന്റ് 
ചെയ്യുന്ന പ്രവൃത്തി - 1 52,555 


1,350 


2 2 / എ . ഇ . ഇ ./ 2011- 12 - നീണ്ടകര മത്സ്യം രേഖപ്പെ 

ബന്ധന തുറമുഖം - -നീണ്ടകര ശക്തികുളങ്ങര ടുത്തുന്ന 
ഭാഗത്തെ ലാന്റിംഗ് ചാർജ്ജ് പിരിക്കുന്ന തുകയുടെ 
തിനുള്ള അവകാശം 

2. 5 % 


Office of the Assistant 
Executive Engineer, 
Harbour Engineering 
Sub Division , 
Sakthikulangara, 
Kollam . 


| (Sd.) 
Executive Engineer. 


